Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


| Reg . No. രജി. നമ്പർ 
KL /TV ( N )/634/2012- 14 


കേGOVERN 


ക്കാർ . 


രള സർക 
NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


) 


THIRUVANANTHAPURAM , TUESDAY 


- No. 


Vol. I 
വാല്യം 1 


13th November 2012 

2012 നവംബർ 13 
22nd Karthika 1934 
1934 | mA - nl W 22 


| 23 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Health Services Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി1 - 6558 / 2011. 

2012 ഒക്ടോബർ 31. 
തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിൽ 
1- 1- 2013 മുതൽ 31 - 12 - 2013 വരെ ഒരു വർഷക്കാലത്തേക്ക് 
മിൽമാബൂത്ത്നടത്തിപ്പിനായുള്ള അവകാശം നൽകുന്നതിനായി 
അംഗീകൃത ഏജൻ മാ രിൽ നിന്നും മത്സ ര സ്വഭാ വമുള്ള 
ദർഘാസുകൾ താഴെപ്പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി 
ക്ഷണിച്ചുകൊള്ളുന്നു . 


രേഖപ്പെടുത്തുന്ന തുകയുടെ 1 % ഇ . എം . ഡി . ആയി 
ടെണ്ടർ സമർപ്പിക്കു ന്നതോടൊപ്പം സൂപ്രണ്ടിന്റെ പേരിൽ 
മാറിയെടുക്കാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടർ തുറക്കുന്ന ദിവസം അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
അ തി ന ടുത്ത പ്രവൃത്തി ദിവസം ആയത് തുറ ക്കു ന്ന 
തായിരിക്കും. 


നിബന്ധനകൾ 


1. മിൽമാബൂത്ത്നടത്തിപ്പിന് 10 x 8 ചതുരശ്ര അടി 
സ്ഥലം ആശുപ്രതി കോമ്പൗണ്ടിൽ സൂപ്രണ്ട് തീരുമാനിച്ച് 
അനുവദിക്കുന്നതായിരിക്കും. ബൂത്തിന്റെ ആവശ്യത്തിനുവേണ്ട 
വെള്ളം, വൈദ്യുതി മുത ലാ യ വ കരാ റു കാ രൻ 
സ്വന്തം ചെലവിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ 
സജ്ജീകരിക്കേണ്ടതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ " 1,500 + നികുതി. 

ഡ്യൂപ്ലിക്കേറ്റ് - 750 + നികുതി. 
- ദർഘാസ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി 
30 - 11 - 2012 . 

ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതി 
10 - 12 - 2012. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതി 
17 - 12 - 2012. 

ദർഘാസ് തുറക്കുന്ന തീയതി- 19 - 12 - 2012. 


- 2. മിൽമയുടെ ഉൽപന്നങ്ങൾ മാത്രമേ ബൂത്തിൽ വിൽപ്പന 
നടത്തുവാൻ അനുവദിക്കുകയുള്ളു. അല്ലാത്തപക്ഷം അവകാശം 
ഏതുസമയത്തും റദുചെയ്യുന്നതിനുള്ള അധികാരം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. 


3. ബൂത്തിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യ വസ്തുക്കൾ 
ഗുണനിലവാരം പുലർത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം കരാർ 
റദുചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. 


13th Nov. 2012] 


HEALTH SERVICES DEPARTMENT 


8 . ബൂത്ത് നട ത്തി പ്പിനുള്ള അവകാശം ഒരു 
കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 


- 9 . ബൂത്ത് നട ത്തിപ്പിനുള്ള അ വ കാശം ഒരു 
കാരണവശാലും ഒരു വർഷത്തിൽ കൂടുതൽ അനുവദിക്കുന്നതല്ല . 


- 4. ബൂത്ത്ഒരു വർഷത്തേക്ക് നടത്തുന്നതിനുള്ള അവകാശം 
ഏറ്റവും കൂടിയ തുകയ് ക്ക് ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള 
ഏജന്റിന് ഉറപ്പിക്കു ന്ന തും ടി വ്യക്തി പസ്തുത തുക 
മുഴു വൻ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ 
ഓഫീസിൽ അടയ്ക്കേണ്ട തും 100 - ന്റെ മുദ്രപത്രത്തിൽ 
ഉടമ്പടി 3 ദിവസത്തിനകം ഒപ്പുവച്ച് നൽകേണ്ടതുമാണ്. 

കൂടുതൽ തുകയ്ക്ക് ദർഘാസ് സമർപ്പിച്ചിട്ടുളള വ്യക്തി 
മൊത്തം തുകയുടെ 25 % അപ്പോൾത്തന്നെ ഓഫീസിൽ 
അടയ്ക്കേണ്ടതും ബാക്കിതുക ഉടമ്പടിയോടൊപ്പം 3 ദിവസ 
ത്തിനകം ഡി . ഡി. ആയി ഓഫീസിൽ അടയ്ക്കേണ്ടതുമാണ്. 
മിൽമയുടെ അംഗീ ക ത ഏജന്റ് എന്ന് കാണിക്കുന്ന 
സാക്ഷ്യപതം ( പരസ്യ തീയ തിക്കു ശേഷം) ലഭിച്ചതിന്റെ 
ഓർഡർ ഒരു ഫോട്ടോകോപ്പി സഹിതം ഹാജരാക്കേണ്ടതാണ്. 
പരിശോധനയ്ക്ക് ശേഷം അസ്സൽ തിരിച്ചു നൽകുന്നതാണ്. 

5. ദർഘാസ് തീയതിക്കുശേഷം സമ്പാദിച്ച സോൾവൻസി 
സർട്ടി ഫിക്കറ്റ് സാക്ഷ്യ പ്പെ ടു ത്തിയ പകർപ്പി നോ ടൊപ്പം 
ദർഘാസിനോടുകൂടി സമർപ്പിക്കേണ്ടതാണ്. 

6 . അ വ കാശം ലഭിക്കുന്ന വ്യക്തിക്ക് ബൂത്തിന് 
പൊതുമരാമത്തു വകുപ്പ് നിശ്ചയിക്കുന്ന വാടക തുക ഒരു 
വർഷത്തേക്ക് മൊത്തം മുൻകൂറായി അടച്ചിരിക്കേണ്ടതാണ്. 

- 7 . എച്ച്. ഡി . എ സ് . - ലേക്ക് നിർബ ന്ധ മായും വാടക 
മുൻകൂറായി അടച്ചിരിക്കേണ്ടതാണ്. 


| 10 . ഒരു വർഷം കാലാവധി അവസാനിക്കുന്ന തീയതി 
മു തലോ മറ്റേ ന്തെ ങ്കിലും കാര ണ വ ശാലോ ബൂത്ത് 
നടത്തുന്നതിനുള്ള അവകാശം നഷ്ടപ്പെട്ടാൽ ആ ദിവസം 
മുതലോ 7 ദിവസങ്ങൾക്കകം കരാറുകാരൻ സ്വന്തം ചെലവിൽ 
ബൂത്ത് പൊളിച്ചു മാറ്റേണ്ടതാണ്. അല്ലാത്തപക്ഷം യാതൊരു 
മുന്നറിയിപ്പും കൂടാതെ അത് ലേലം ചെയ്ത് തുക 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതാണ്. 


ദർഘാസുകൾ കാരണ സഹിതം, അല്ലാതെയോ തള്ളി 
ക്കളയുവാനുള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
ടെണ്ടർ തുറക്കുന്ന സമയത്തിന് മുൻപായി ലേല നടപടികൾ 
ഉണ്ടാ യി രി ക്കു ന്ന താ ണ് . ലേല ത്തിൽ പങ്കെ ടു ക്കേ ണ്ട വർ 
അന്നേദിവസം ഓഫീസിൽ 5, 000 നിരതദവ്യം കെട്ടി 
വ യ്ക്കേ ണ്ട താ ണ് . ലേല ത്തിലും / ടെണ്ടറിലും ഏറ്റവും 
കൂടിയ നിരക്ക് രേഖപ്പെടുത്തുന്ന ആൾക്ക് ടെണ്ടർ / ലേലം 
ഉറപ്പിക്കുന്നതായിരിക്കും. 


മെഡിക്കൽ കോളേജ് ആശുപത്രി, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


